Government of Kerala 
കേരള സർക്കാർ 

2012 


Reg. No . രജി. നമ്പർ 
KL/ TV ( N ) /12 / 12 -14 


.. 


GOVERN 


. 
കക 


. 


രള സർക് 
NMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


24th July 2012 
2012ജൂലൈ24 


Vol. LVII 


THIRUVANANTHAPURAM , TUESDAY 


No. 


| 30 


വാല്യം 57 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


2nd Sravana 1934 
1934 {i mh W W 2 


PART III 


Ground Water Department 


ദർഘാസ് പരസ്യം 


നമ്പർ ജി. ഡബ്ലിയു . ഡി. ഐ ./547A / 2012. 2012 ജൂൺ 30. 
-- കേരള ഗവർണ്ണർക്കുവേണ്ടി ഭൂജല വകുപ്പ് ജില്ലാ ഓഫീസർ, 
തൊടുപുഴ, ഇടുക്കി താഴെ പറയുന്ന പ്രവൃത്തിക്ക് പരിചയ 
സമ്പന്നരായ കരാറുകാരിൽനിന്നുംമത്സരാടിസ്ഥാനത്തിലുള്ള 
പവൃ ത്തിയുടെ പേരെഴുതി മുദ്രവച്ച ദർഘാ സു കൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

- ദ ർ ഘാസ് നമ്പരും ജോലിയുടെ വിവ ര ങ്ങളും 
ജി . ഡബ്ലി യു . ഡി . എ . / 5 / 2 012 - 13 - ഇടുക്കി ജില്ല യില 
എം . ആർ.എസ്. കുട്ടിക്കാനം, ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് 
വെട്ടിമറ്റം, വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ചേലച്ചുവട് ഏരിയ , 
തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിലെ കൊതകുത്തി ഒന്നാംപാറ 
എന്നിവിടങ്ങളിൽ 150 എം . എം . വ്യാസമുള്ള ഓരോ കുഴൽ 
കിണർ നിർമ്മിക്കുന്നതിനുള്ള ദർഘാസ്. 


ദർ ഘാസ് സ്വീ ക രി ക്കുന്ന അ വ സാന തീയതിയും 
സമയവും 31 -7 - 2012 , 2 മണിവരെ. 

- ദർഘാസ് തുറ ന്ന് പരി ശോ ധിക്കുന്ന തീയതിയും 
സമയവും 31 -7 - 2012, ഉച്ചകഴിഞ്ഞ് 3 മണി. 
ജോലി ചെയ്തു തീർക്കേണ്ട കാലാവധി 30 ദിവസം. 

മറ്റു വ്യവസ്ഥകൾ 
1. പൂരിപ്പിച്ച ദർഘാസുകൾ ജില്ലാ ഓഫീസർ, ഭൂജല വകുപ്പ്, 

തൊടുപുഴ, ഇടുക്കി എന്ന വിലാസത്തിൽ മുകളിൽ 
സൂചിപ്പിച്ച സമയത്തിന് മുമ്പ് ലഭിക്കേണ്ടതാണ്. 
2. പ്രവൃത്തി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി 

സമയങ്ങളിൽ തൊടുപുഴയിലുള്ള ഓഫീസിൽ നിന്നും 

അറിയാവുന്നതാണ്. 
3. സർക്കാർ ടെണ്ട റു കളെ സംബ ന്ധി ക്കുന്ന എല്ലാ 

നിയമങ്ങളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. 
4. ടെണ്ടർ റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള തീരുമാനങ്ങൾ 
എടുക്കുന്നതിനുള്ള അധികാരം ജില്ലാ ഓഫീസറിൽ 

നിക്ഷിപ്തമായിരിക്കും. 
5. ദർഘാസ് തുറക്കുന്ന ദിവസം ഒഴിവുദിവസമാകുക 
യാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം മേൽപ്പറഞ്ഞ 
അതേ സമയത്ത്തന്നെ ദർഘാസുകൾ തുറക്കുന്ന 
തായിരിക്കും. 


അടങ്കൽ തുക - 1,68,000 . 
നിരതദ്രവ്യം - 4,200. 
ദർഘാസ് ഫോറത്തിന്റെ വില 400 + വാറ്റ്. 

ദർഘാസ് ഫോറം നൽകി തുടങ്ങുന്ന തീയതിയും 
സമയവും- 23 -7 - 2012 , 10 മണി മുതൽ. 

ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും- 31-7 - 2012, 12 മണിവരെ. 


ജില്ലാ ആഫീസ്, 
ഭൂജല വകുപ്പ്, 
തൊടുപുഴ, ഇടുക്കി. 


( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


